GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N ) /634 / 2018-20 


TOG DOO 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


beljo 9 


2020 onun qomuố 29 
29th September 2020 

1196 ml 13 
13th Kanni 1196 


നമ്പർ 


] 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 mocolmo 7 
7th Aswina 1942 


PART III 


Co - operative Department 


REGISTRATION CERTIFICATE 


3. Address - Konni P. O. , Konni . 


4. Liability - Limited. 


No. 0. 623/2020 . 


12th August 2020. 


5. Area of Operation Pathanamthitta . 


6. Main Objects — Provide service and financial 

assistance to the members for their welfare . 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969) that the 
following Society, the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society are also hereby registered under 
the said section . 


7. Type of Society - Miscellaneous Societies , 

( 1 ) Social Welfare Societies - Better Living 
Societies , Literary Societies and Welfare 
Societies , as per Rule 15-12 ( 1 ) . 


8. Authorized Share Capital — * 26,00,000 . 


Categorical Statement 


9. Maximum borrowing power — 50 times of paid up 

Share Capital + Reserve Fund. 


1. Name and Number of the Society - Pathanamthitta 

District Motor Driving School Owners and 
Workers Social Welfare Co - operative Society 
Ltd. PT 319 . 


( Sd . ) 


Office of the Joint Registrar of 
Co - operative Societies , 


Joint Registrar 

( General ) . 


2. Date of Registration — 12-8-2020. 


Pathanamthitta . 


Gaz . No. 38 / 2020 /DTP (Co -operative ). 


223 


29th SEPT . 2020] 


CO -OPERATIVE DEPARTMENT 


138 


REGISTRATION CERTIFICATE 


4. Liability — Limited . 


( 1 ) 


5. Area of Operation — Whole area of Aluva 

Muncipality , Edathala Keezhmad , Choornikara 
Grama Panchayath in Aluva Taluk and Kadugallor 
Grama Panchayath in Paravur Taluk in Ernakulam 
District. 


No. 0. 172/2016 . 

7th August 2020. 
I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co - operative Societies Act, 1969 ( Act 21 of 1969 ) that the 
following Society , the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society are also hereby registered under 
the said section . 


6. Main Objects — To promote Self help , Mutual help , 

Thrift, Co - operation among members. 


7. Type of Society - Miscellaneous Societies- ( 3 ) 

Others- ( 1 ) Not falling in either of the above 
sub classes , as per Rule 15-12 ( 3 ) (i) . 


8. Authorized Share Capital— * 1,00,00,000 . 


Categorical Statement 


9. Maximum borrowing power— 150 times of paid 

up Share Capital + Reserve Fund . 


1. Name and Number of the Society - Ernakulam 

District Organic Farming Co - operative Society 
Ltd. E 1425 . 


2. Date of Registration — 7-8-2020 . 
3. Address — Thevara P. O. , Kochi - 682 013 . 


Office of the Joint Registrar of 
Co -operative Societies , 
Ernakulam . 


( Sd . ) 
Joint Registrar 

( General). 


REGISTRATION CERTIFICATE 


No. 0. 1722/2019 . 


27th July 2020 . 


4. Liability — Limited. 
5. Area of Operation - Ernakulam district except 

Kothamangalam Taluk . 
6. Main Objects — To promote Thrift, Self help , 

Mutual help , Co - operation among members 

and organic farming. 
7. Type of Society - Miscellaneous Societies , 

( 1 ) Not falling in either of the above sub classes , 

as per Rule 15- ( i ). 
8. Authorized Share Capital— * 77,50,000. 
9. Maximum borrowing power — 150 times of paid 

up Share Capital + Reserve Fund. 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co - operative Society Act , 1969 ( Act 21 of 1969 ) that the 
following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


( 2) 


തരംതിരിച്ചുള്ള പട്ടിക 


1 . 


No. 0 ( 2 ) 7590/2019 . 

13th August 2020. 
I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co - operative Society Act , 1969 ( Act 21 of 1969 ) that the 
following Society, the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society are also hereby registered under 
the said section . 


2 . 


3 . 


സഹകരണ 


സംഘത്തിന്റെ പേരും നമ്പരും - ന്യൂ വയനാട് ലേബർ 

കോൺ ടാക് ട് & കൺ സ് ടക്ഷൻ സഹകരണ 
Morelo looo mmuo wmies 353 . 
രജിസ്ട്രേഷൻ തീയതി-- 27-7-2020 .. 
മേൽവിലാസം - ന്യൂ വയനാട് ലേബർ കോൺടാക്ട് & 
കൺ സ് ടക്ഷൻ 

Morelo , Blood 
നമ്പർ ഡബ്ളൂ 353 , പനമരം പി . ഒ . , മാനന്തവാടി, 

വയനാട് ജില്ല . 
( പവർത്തന പരിധി - നൂൽപ്പുഴ ( ഗാമ 1600 W COO ) 
63910 39 വയനാട് ജില്ലയിലെ 

aleoloe 01930108 
പഞ്ചായത്തുകളും, ബത്തേരി, മാനന്തവാടി , കൽപ്പറ്റ 
മു ൻ സിപ്പാലിറ്റികളും ഉൾപ്പെടുന്ന 

( 10130068133 ) 0 . 
ഉദ്ദേശം - നിയമാവലിയിലെ വകുപ്പ് 3 - ൽ പറയുന്ന 

ഉദ്ദേശ്യങ്ങൾ മുഴുവനും.. 


4 . 


Categorical Statement 


1. Name and Number of the Society , Aluva 

Pravasi Co -operative Society Ltd. E 1426 . 


മുഴു വൻ 


2. Date of Registration — 13-8-2020. 


5 . 


3. Address Aluva P. O. , Pin - 683 101 . 


224 


29th SEPT . 2020] 


CO -OPERATIVE DEPARTMENT 


139 


6 . 


5 0 0 0 


അംഗീകൃത ഓഹരി മൂലധനം 65,00,000 . 
1. ? 500 വിലയുള്ള 2000 " എ ക്ലാസ് ഓഹരികൾ 

ഉൾപ്പെടുന്ന * 10,00,000 . 
2 , 3 1 , 0 0 0 വില യുള്ള 

" ബി ക്ലാസ് 
ഓഹരികൾ ഉൾപ്പെടുന്ന ? 50,00,000 . 
3. ? 100 വിലയുള്ള 5000 " സി ക്ലാസ് ഓഹരികൾ 

ഉൾപ്പെടുന്ന { 5,00,000 , 
സംഘ ത്തിന്റെ ഇനം_ R 15 ( 9 ) 1 പ്രാഥമിക ലേബർ 
കോൺടാക്ട് സഹകരണ സംഘം . 


ഭരണസമിതി അംഗങ്ങൾ 25-10-2018 -ാം തീയതി രാജിവെച്ച് 
ഒഴിയുകയും നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി , 
ഭരണസമിതി എന്നിവ നിലവിലില്ലാത്തതാണെന്നും സംഘം 
( പവർത്തനം തുടർന്നുകൊണ്ട് പോകുന്നതിന് സംഘം 
അംഗങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും സംഘത്തിൽ 
നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് സംഘത്തിനുണ്ടായ നഷ്ടം 
ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുന്നതിന് നിയമ നടപടികൾ 
സ്വീകരിക്കുന്നതിന് നില വിൽ അധികാരപ്പെട്ട 
സംവിധാനം നിലവിലില്ലെന്നും സംഘം പുനരുജ്ജീവനത്തിന് 
യാതൊരു സാധ്യതയുമില്ലെന്നും സൂചന പ്രകാരം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂചന 
റിപ്പോർട്ട് പരിശോധിച്ചതിൽ 

പവർത്തനം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്ന് ബോധ്യപ്പെട്ടതിനാൽ 
താഴെ ചേർത്ത് പ്രകാരം ഉത്തരവാകുന്നു . 


7 . 


ഭ ര ണ 


8 . 


കടം 


അടച്ചു 


വാങ്ങാ വു ന്ന തിന്റെ ഉയർന്ന പരിധി 
തീർന്ന ഓഹരി മൂല ധ ന ത്തി ന്റെ യും ക രു തൽ 
ധനത്തിന്റെയും ആകെ തുകയുടെ 150 ഇരട്ടി . 


സംഘം 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസ്, 
കൽപറ്റ , വയനാട്. 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) . 


ഉത്തരവ് 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : എം . കെ . ദിനേശ് ബാബു ) 


നമ്പർ 1983 2020 എ.ഇ.എൽ കെഡിസ് . 


2020 മേയ് 29 , 


സംഘം പ്രവർത്തനരഹിതമായതിനാലും, പുനരുജ്ജീ 
വനത്തിന് യാതൊരു സാധ്യത യും നിലവിലില്ലെന്ന് 
ബോധ്യപ്പെട്ടതിനാലും ഉളിക്കൽ പഞ്ചായത്ത് ഇന്ദിര 
പ്രിയദർശിനി വനിത സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
സി- 1603 പവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 
71 ( 1 ) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം 
ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ ഇരിട്ടി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയ മിച്ചും 
ഇതിനാൽ ഉത്തരവാകുന്നു . 


വിഷയം: -ഉളിക്കൽ പഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി 

വനിത സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
സി . 1603 - സംഘം പ്രവർത്തനരഹിതം - കേരള 
സഹകരണ നിയമം 71 ( 1 ) വകുപ്പ് 72 പ്രകാരം 
ലിക്വിഡേറ്ററെ നിയമിച്ചും ഉത്തരവാകുന്നത് 

സംബന്ധിച്ച്. 
സൂചന : -അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഇരിട്ടിയുടെ 

15-5-2020 - ലെ 3344/2020 ഐ.ടി.വൈ. നമ്പർ 
റിപ്പോർട്ട്. 


ലിക്വിഡേറ്റർ ഉടൻ ചുമതലയേൽക്കേണ്ടതും ആയത് 
സംബന്ധിച്ച് 

വിവരം 

ഈ ഓഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


ഉളിക്കൽ പഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി വനിത 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി -1603 അപവർത്തന 
രഹിതമാണെന്നും 13-11-2017 -ാം തീയതിയിൽ ചുമതലയേറ്റ 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) . 


225 


